Kerala Gazette No . 8 dated 21st February 2012. 
PART II 


GOVERN 


കര 


- O 


മായ 


KERALA 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


വിജ്ഞാപനം 


നമ്പർ 391/ ലെജിൻ2 / 2012 ലെ ജി . 


തിരുവനന്തപുരം, 2012 ഫെബ്രുവരി 21. 


- കേരള നിയമ സഭയുടെ നട പടികമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച് 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം 2012- ലെ കേരള ഹൈക്കോടതി സർവ്വീസുകൾ ( വിരമിക്കൽ 
പ്രായം നിജപ്പെടുത്തൽ) ഭേദഗതി ബിൽ, ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണത്തോടും 
ധനകാര്യ മെമ്മോറാണ്ടത്തോടും കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


പി . കെ . മുരളീധരൻ, 
സെക്രട്ടറി- ഇൻ- ചാർജ്ജ്. 


പതിമൂന്നാം 


കേരള നിയമസഭ 


ബിൽ നമ്പർ 68 


2012 - ലെ കേരള ഹൈക്കോടതി സർവ്വീസുകൾ 
( വിരമിക്കൽ പ്രായം നിജപ്പെടുത്തൽ) ഭേദഗതി ബിൽ 


2008 - ലെ കേരള ഹൈക്കോടതി സർവീസുകൾ ( വിരമിക്കൽ പ്രായം 

നിജപ്പെടുത്തൽ) ആക്ട് ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ബിൽ 


പീഠിക . 2008 - ലെ കേരള ഹൈക്കോടതി സർവ്വീസുകൾ ( വിരമിക്കൽ പ്രായം 
നിജപ്പെടുത്തൽ) ആക്ട് ഇതിനുശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി ഭേദഗതി 
ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ; 


ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിരണ്ടാം സംവത്സരത്തിൽ ഇനി പറയും പ്രകാരം 


നിയമമുണ്ടാക്കുന്നു: 


1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ആക്റ്റിന് 2012 - ലെ കേരള ഹൈക്കോടതി 
സർവ്വീസുകൾ ( വിരമിക്കൽ പ്രായം നിജപ്പെടുത്തൽ) ഭേദഗതി ആക്റ്റ് എന്ന് പേര് 


പറയാം. 


- (2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


- 2. 2 -ാം വകുപ്പിന്റെ ഭേദഗതി. - 2008 - ലെ കേരള ഹൈക്കോടതി സർവ്വീസുകൾ 
( വിരമിക്കൽ പ്രായം നിജപ്പെടുത്തൽ) ആക്ടിലെ (2008 - ലെ 34) 2 -ാം വകുപ്പിൽ, 
“മാസത്തിലെ അവസാന ദിവസത്തിന്റെ” എന്ന വാക്കുകൾക്കു പകരം “ സാമ്പത്തിക 
വർഷത്തിലെ അവസാന ദിവസത്തിന്റെ എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


2009 ഏപ്രിൽ 24 -ാം തീയതിയിലെ ജി . ഒ . ( പി ) നമ്പർ 154 / 2009 / ധന. എന്ന 
സർക്കാർ ഉത്തരവ് പ്രകാരം സാമ്പത്തിക വർഷത്തിൽ 55 വയസ്സ് തികഞ്ഞ എല്ലാ 
സർക്കാർ ജീവനക്കാരേയും അദ്ധ്യാപക രേയും ആ സാമ്പത്തിക വർഷ ത്തിന്റെ 
അവസാന ദിവസം വരെ സേവനത്തിൽ തുടരാൻ അനുവദിച്ചിരുന്നു . മേൽപ്പറഞ്ഞ 
ഉത്ത ര വിനു നിയമപരമായ സാധുത നൽകു ന്നതിനു വേണ്ടി കേരള സർവ്വീസ് 
ചട്ട ങ്ങ ളുടെ ഭാഗം 1 ചട്ടം 60 - ൽ സർക്കാർ ഭേദ ഗതി വരു ത്തു ക യു ണ്ടാ യി . 
ഹൈക്കോടതിയിലെ ജീവനക്കാർക്കും കൂടി മേൽപ്പറഞ്ഞ ആനുകൂല്യം നൽകണമെന്ന് 
ആ വ ശ്യ പ്പെട്ടു കൊണ്ട് ഹൈക്കോടതി രജി സ് ടാർ ജനറൽ സർക്കാ രി നോട് 
അഭ്യർത്ഥിക്കുകയുണ്ടായി. ഈ ആവശ്യം നിറവേറ്റുന്നതിന് ഒരു സർക്കാർ ഉത്തരവ് 
പര്യാപ്തമല്ലാത്തതിനാൽ 2008 - ലെ കേരള ഹൈക്കോടതി സർവ്വീസുകൾ ( വിരമിക്കൽ 
പ്രായം നിജപ്പെടുത്തൽ) ആക്ടിൽ ഭേദഗതി വരുത്തേണ്ടത് ആവശ്യമാണ്. ആയതിനാൽ 

ഹൈക്കോടതിയിലെ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൂടി മേൽപ്പറഞ്ഞ ആനുകൂല്യം 
ലഭിക്കത്തക്കവിധം പ്രസ്തുത ആക്റ്റിലെ 2 -ാം വകുപ്പ് ഭേദഗതി ചെയ്യുവാൻ സർക്കാർ 
തീരുമാനിക്കുകയുണ്ടായി. 

2. മേൽപ്പറഞ്ഞ ലക്ഷ്യം നടപ്പിലാക്കുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ 
ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ടം 


സർക്കാർ ജീവനക്കാരുടേയും അദ്ധ്യാപകരുടേയും വിരമിക്കൽ തീയതി മാർച്ച് 
മാസം 31 -ാം തീയതിയാക്കി ഏകീകരിച്ചുകൊണ്ടുള്ള 2009 ഏപ്രിൽ 24 -ാം തീയതിയിലെ 
ജി . ഒ. ( പി ) 154 / 2009 / ധന . നമ്പർ സർക്കാർ ഉത്തരവിന്റെ ആനുകൂല്യം, കേരള 
ഹൈക്കോടതിയിലെ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൂടി ലഭ്യമാക്കുന്നതിനായി 
2008 - ലെ കേരള ഹൈക്കോടതി സർവ്വീസുകൾ ( വിരമിക്കൽ പ്രായം നിജപ്പെടുത്തൽ) 
ആക്റ്റ് ഭേദഗതി ചെയ്യുവാൻ ബില്ലിന്റെ 2 -ാം ഖണ്ഡം കൊണ്ടുദ്ദേശിക്കുന്നു. ഇതുമൂലം 
സംസ്ഥാ ന ത്തിന്റെ സഞ്ചിത നിധി യിൽ നിന്നും ചെല വു ണ്ടാ കു മെ ങ്കിലും 
വർഷംതോറുമുള്ള അതിന്റെ ആവർത്തക സ്വഭാവവും വ്യത്യാസവും മൂലം ഈ 
ഇനത്തിൽ ഉണ്ടായേക്കാവുന്ന യഥാർത്ഥ ചെലവ് കൃത്യമായി കണക്കാക്കുവാൻ ഈ 
ഘട്ടത്തിൽ സാധിക്കുന്നതല്ല . 


ഉമ്മൻചാണ്ടി. 


( ശരിത്തർജ്ജമ ) 


